Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


V 
GOVERN 


. 


ന 


KERALA 


ടന്ന ഭർ 


KENT OF KE 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


16th February 2010 
2010 ഫെബ്രുവരി 16 
27th Magha 1931 
- 1931 മാഘം 27 


വാല്യം 55 


നമ്പർ 


PART III 


Industrial Training Department 


ലേലം/ ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ബി - 58 / 2010 / ഇ . ടി . സി. ടി . 


2010 ജനുവരി 19 . 


വികസന പരിശീലനകേന്ദ്രം, തളിപ്പറമ്പ് കോമ്പൗണ്ടിൽ 
സ്ഥിതിചെയ്യുന്ന കായ്ച്ചുകൊണ്ടിരിക്കുന്ന 250 കശുമാവുകളിലെ 
2009 -10 വർഷത്തേയ്ക്കുള്ള വിളവെടുപ്പ് അവകാശം 24 - 2 -2010 -ാം 
തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വികസന പരിശീലന കേന്ദ്രം 
പ്രിൻസിപ്പാളിന്റെ ഓഫീസ് മുറിയിൽ വച്ച് പരസ്യമായി ലേലം 
ചെയ്തുകൊടുക്കുന്നതാണ്. കൂടാതെ 24 - 2 - 2010 -ാം തീയതി 
ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുമ്പായി താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് 
ലഭിക്ക ത്തക്ക വിധത്തിൽ സീൽ ചെയ്ത ക്വട്ടേ ഷ നു കൾ 
ക്ഷണിക്കുന്നു. 


" കശു മാവ് വിളവെടുപ്പിനുള്ള ക്വട്ടേഷൻ എന്നും 
ക്വട്ടേ ഷൻ തരുന്ന ആളിന്റെ പേരും മുഴു വൻ 
മേൽവിലാസവും ചേർത്തിരിക്കണം. 
ലേല/ ക്വട്ടേഷനിൽ കൂടുതൽ തുക കാണിച്ചിരിക്കുന്ന 
വരൊഴികെ ലേലത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ 
നിരതദ്രവ്യം ലേലം/ ക്വട്ടേഷൻ കഴിഞ്ഞ ഉടനെ തിരിച്ചു 
നൽകുന്നതാണ്. 
സീൽവെച്ച് ക്വട്ടേഷനുകൾ ലേല ദിവസം തന്നെ ലേലം 
കഴിഞ്ഞ ഉടനെ പരസ്യമായി തുറക്കുന്നതാണ്. ലേല 
ത്തിലോ ക്വട്ടേഷനിലോ കൂടുതൽ തുക കാണിച്ചിരി 
ക്കുന്ന ആൾക്ക് ലേല / ക്വട്ടേഷൻ താല്ക്കാലികമായി 
സ്ഥിരപ്പെടുത്തിക്കൊടുക്കുകയും ടിയാൻ ഉടൻ തന്നെ 
ലേലം/ ക്വട്ടേഷൻ തുകയുടെമൂന്നിൽ ഒരു ഭാഗം സംഖ്യയും 
നിയമപ്രകാരമുള്ള നികുതിയും ലേലസ്ഥലത്തുതന്നെ 
അടയ്ക്കേ ണ്ട തു മാ ണ്. ഗ്രാമ വികസന കമ്മീഷണർ, 
തിരു വ ന ന്ത പു ര ത്തിന്റെ അനു വാദത്തോടെ ലേലം/ 
ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തുന്നതാണ്. 
ലേലം/ ക്വട്ടേഷൻ സ്ഥിരപ്പെടുത്തികൊണ്ടുള്ളഉത്തരവ് 
ലഭിച്ച 7 ( ഏഴ്) ദിവസത്തിനുള്ളിൽ ബാക്കി ലേല സംഖ്യ 
മുഴു വനും അതാത് സമയം നില വിലുള്ള എല്ലാ 
നികുതികളും ഉൾപ്പെടെ താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽ അടച്ച് രശീതി വാങ്ങേണ്ടതാണ്. 
മേൽ സമയപരിധിക്കുള്ളിൽ തുക അടയ്ക്കാതിരുന്നാൽ 
ഇതിനകം ഈ ആഫീസിൽ അടച്ചുകഴിഞ്ഞ മുഴുവൻ 
തുകയും കണ്ടു കെട്ടി സർക്കാ രി ലേക്ക് മുതൽ 


ലേല നിബന്ധനകളും മറ്റു വിവരങ്ങളും 


1 . 


. 


ലേല ദിവസം ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് മുമ്പ് ലേലത്തിൽ 
പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന വർ നിരതദ്രവ്യമായ 
2 , 000 രൂപ ( ര ണ്ടാ യിരം രൂപ മാത്രം) ആഫീസിൽ 
അടയ്ക്കേണ്ടതാണ്. ഈ നിരതദ്രവ്യം തന്നെ ക്വട്ടേഷൻ 
സമർപ്പിക്കുന്നവർക്കും ഉപയോഗിക്കാവുന്നതാണ്. 


2 . 


) , 


സീൽവെച്ച ക്വട്ടേഷനുകൾ ലേല ദിവസം ഉച്ച കഴിഞ്ഞ് 
4 മണിക്ക് മുമ്പായി ഈ സ്ഥാപ ന ത്തിൽ 
പ്രിൻസിപ്പാളിന്റെ പേരിൽ കിട്ടത്തക്കവിധം അയയ്ക്കേണ്ട 
താ ണ് . ക്വട്ടേഷൻ കൊടുക്കുന്ന കവറിന് മുകളിൽ 


16th February 2010] 


INDUSTRIAL TRAINING DEPARTMENT 


കൂട്ടുന്നതും ആദ്യം ലേലം കൊണ്ട വ്യക്തിയുടെ നഷ്ടോ 
ത്തരവാദിത്വത്തിൽ പുനർ ലേലം ചെയ്യുന്നതുമാണ്. 
പുനർ ലേല ത്തിൽ എന്തെ ങ്കിലും തുക കുറ വു 
വരുന്നപക്ഷം പ്രസ്തുത കുറവ് ഗവൺമെന്റിന് വന്ന 
നഷ്ടമായി കണക്കാക്കി ആ തുക ആദ്യം ലേലം കൊണ്ട 
വ്യക്തിയിൽ നിന്ന് ഈടാക്കാൻ നടപടി സ്വീകരിക്കുന്ന 
തായിരിക്കും. ഈ ആവശ്യത്തിന് റവന്യൂ റിക്കവറി 
നിയമത്തിലെ വ്യവസ്ഥകൾ ബാധകമായിരിക്കും. 


ലൈസൻസ്, പാൻകാർഡ് മുതലായവ) അസ്സൽ ഹാജരാ 
ക്കേ ണ്ടതും അല്ലാത്ത പക്ഷം ലേലം/ ക്വട്ടേ ഷ നിൽ 
പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതുമല്ല . 
ലേലം തുട ങ്ങി ക്ക ഴി ഞ്ഞാൽ ലേല ഹാളി ലേക്ക് 
പുതുതായി ആരേയും പ്രവേശിപ്പിക്കുന്നതല്ല. 
ലേലഹാളിൽ നിന്ന് ഒരു തവണ പുറത്തേക്ക് പോയ 
വ്യക്തിയെ വീണ്ടും ലേല ഹാളിലേക്ക് പ്രവേശിപ്പിക്കു 
ന്നതല്ല . 
ലേല ഹാളിലെ വ്യക്തികൾ പരസ്പരം സംസാരിക്കു 
വാനോ ആഗ്യം കാണിക്കുവാനോ പാടുള്ളതല്ല. 
കാരണങ്ങൾ ഒന്നും കാണിക്കാതെ ലേലം/ ക്വട്ടേഷൻ 
നിർത്തിവയ്ക്കുന്നതിനോ, റദ്ദ് ചെയ്യുന്നതിനോ, നിരസിക്കു 
ന്നതിനോ താഴെ ഒപ്പിട്ട ഉദ്യോഗസ്ഥന് അധികാരമുണ്ടാ 
യിരിക്കും. 
24 - 2 - 2010 -ാം തീയതിക്ക് ഏതെങ്കിലും കാരണവശാൽ 
അവധി ദിവ സ മായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത 
പ്രവൃത്തി ദിവസം മറ്റു സമയ നിബന്ധനകൾ പാലിച്ച് 
മറ്റൊരറിയിപ്പ് കൂടാതെ ലേലം/ ക്വട്ടേഷൻ നടപടികൾ 
നടത്തുന്നതാണ്. 
സർക്കാർ ലേലം സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ 
നിയമങ്ങളും നിബന്ധനകളും ഈ ലേലത്തിനും ബാധക 
മായിരിക്കും. 
ലേല വസ്തുക്കൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 
10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള 
സമയങ്ങളിൽ ഈ ഓഫീസിലെ ഫാം മാനേജർ, ഫാം 
സൂപ്പർ വൈ സർ എന്നി വ രിൽ നിന്നും അ വ രുടെ 
അനുവാദത്തോടെ കണ്ട് ബോദ്ധ്യപ്പെടാവുന്നതാണ്. 
ലേലം/ ക്വട്ടേ ഷൻ സംബ ന്ധിച്ച വിശദ വിവ ര ങ്ങ ൾ 
ഓഫീസിൽനിന്ന് ഓഫീസ് സമയങ്ങളിൽ അറിയാവു 
ന്നതാണ്. 


ലേല സംഖ്യയും മറ്റ് നികുതികളും ഒടുക്കിയതിനുശേഷം 
തളിപ്പറമ്പ് വികസന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാളിൽ 
നിന്ന് രേഖാമൂലമുള്ള അനുമതി കിട്ടിയതിനുശേഷമേ 
കശുവണ്ടി നീക്കം ചെയ്യാൻ പാടുള്ളു. 
കശു വണ്ടി കശു മാ വു കളുടെ താഴെ നിന്ന് സ്വന്തം 
തൊഴിലാളികളെ നിർത്തി ലേലം/ക്വട്ടേഷൻ കൊണ്ട് ആൾ 
ശേഖരിക്കേണ്ടതാണ്. ഇത്തരം വ്യക്തികൾ ആരെന്ന് 
മുൻകൂട്ടി രേഖാമൂലം അറി യിച്ച് അവർക്കുള്ള 
അനു വാദ പത്രം മുൻകൂട്ടി വാങ്ങേണ്ടതാണ്. വേറെ 
ആരേയും ഇ . ടി. സി . കോമ്പൗണ്ടിൽ പ്രവേശിപ്പി 
ക്കുന്നതല്ല. 
ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും 
വൈകു ന്നേരം 5 മണിക്കും ഇടയിലുള്ള സമയത്ത് 
മാത്രമേ കശു വണ്ടി ശേഖ രി ക്കു വാനോ പുറ മേക്ക് 
കടത്തുവാനോ പാടുള്ളു . 
കശുവണ്ടിഓരോ തവണ വികസന പരിശീലന കേന്ദ 
ത്തിന് പുറത്ത് കട ത്തുമ്പോഴും ഫാം മാനേജരുടെ 
രജിസ്റ്ററിൽ തൂക്കം ചേർത്ത് "ഔട്ട് പാസ് വാങ്ങിക്കേ 
ണ്ടതാണ്. കൂടാതെ വാച്ച്മാൻ വശമുള്ള രജിസ്റ്ററിലും 
വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. 
ലേലം/ക്വട്ടേഷനിൽ പങ്കുകൊള്ളുന്ന വ്യക്തി നിരതദ്രവ്യം 
അ ട യ ക മ്പോഴും ഹാളിൽ (പവേ ശി ക്കു മ്പോഴും 
അവരുടെ ഏതെങ്കിലും അംഗീകൃത ഐഡന്റിറ്റി കാർഡ് 
( വോട്ടർ ഐഡന്റിറ്റി കാർഡ്,പാസ്പോർട്ട്, ഡവിംഗ് 


10 


19. 


11. 


20. 


- 12. 


വികസന പരിശീലന കേന്ദ്രം, 
തളിപ്പറമ്പ്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


